Reg. No.KL /TV/ 12 


Government ofKerala 


. 1978 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXIII ) Trivandrum , Saturday, 


1st July 1978 

[ No. 439 
10th Ashadha 1900 


കേരള നിയമസഭാ സെക്രട്ടറിയേററ് 


വിജ്ഞാപനം 


നമ്പർ: 5858/എൽ.എ . 4 [ 1978. തിരുവനന്തപുരം, 1978ജൂലൈ 1 , 

കേരള നിയമസഭയുടെനടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം 

ചട്ടപ്രകാരം കേരള വനോൽപന്നം വിൽപന നിജ 
പ്പെടുത്തൽ) ബിൽ, 1978 ഉദ്ദേശ കാരണങ്ങളുടെ വിവരണത്തോടും, ധനകാര്യ 
മെമ്മോറാണ്ഡത്തോടും ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട നിയമനിർമ്മാണാധികാരം 
സംബന്ധിച്ച മെമ്മോറാണ്ഡത്തോടും കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 
നിയമസഭാ സെക്രട്ടറി. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1978. 
33/ 2218/ MC 


അഞ്ചാം കേരള നിയമസഭ 

ബി ൽ നമ്പർ 14 


കേരള വനോത്പന്നം ( വിൽപ്പനവില നിജപ്പെടുത്തൽ) 

ബിൽ , 1978 


ചില പ്രധാനപ്പെട്ട വനോത്പന്നങ്ങളുടെ വിൽപ്പനവില നിജപ്പെടു 
ത്തുന്നതിലേക്കും, അങ്ങനെയുളള വനോത്പന്നം അപ്രകാരം നിജപ്പെടുത്തിയ 
വിലയിലും കുറവായി വിൽക്കുന്നത് നിരോധിക്കുന്നതിലേക്കും 

അതിന 
ആനുഷംഗികമോ സഹായകമോ ആയ സംഗതികൾക്കും വ്യവസ്ഥചെയ്യുന്ന 


ഒരു ബിൽ. 


സംരക്ഷ 


പീഠിക. - സംസ്ഥാനത്തെ വനസമ്പത്ത് കഴിയുന്നിടത്തോളം പരമാവധി 
സംരക്ഷിക്കുന്നത് ആവശ്യമായിരിക്കുകയാലും; 

സംസ്ഥാനത്തെ വനങ്ങളുടെ ശരിയായ പുനരുദ്ധാരണവും 
ണവും, വനോൽപ്പന്നങ്ങൾ ന്യായമായ നിരക്കുകളിൽ വിൽക്കുകയും അതിൽ 
നിന്ന് കിട്ടുന്നത് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുകയും 
ചെയ്യാത്തപക്ഷം, സാദ്ധ്യമല്ലാതായിരിക്കുകയാലും; 

വനത്തിൻറെ നിലനിൽപ്പുതന്നെ അതിന്റെ ശരിയായ പുനരുദ്ധാരണ 
ത്തേയും സംരക്ഷ ണത്തേയുംആശ്രയിച്ചിരിക്കുകയാലും ; 

വനോൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച്മുളയുംയൂക്കാലിപ്ററസ്പോലുളള പണി 
ത്തരത്തിനു കൊള്ളാത്ത മരങ്ങളും 

ഉൾപ്പെടെയുളള തടി ന്യായരഹിതമായി 
കുറഞ്ഞ നിരക്കുകളിൽ വിറ്റുകൊണ്ടിരിക്കുകയാലും ; 

ചില പ്രധാനപ്പെട്ട വനോൽപ്പന്നങ്ങളുടെ വിൽപ്പന വില നിജപ്പെടുത്തുന്ന 
തിലേക്കും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ അപ്രകാരം നിജപ്പെടുത്തിയ വില 
യിലും കുറവായി വിൽക്കുന്നത് നിരോധിക്കുന്നതിലേക്കും അതിനു ആനു 
ഷ് ംഗികമോ അഥവാ സഹായകമാ ആയ മററു സംഗതികൾക്കും വ്യവസ്ഥ് 
ചെയ്യുന്നത് വനങ്ങളുടെ പരിരക്ഷയ്ക്ക് ആവശ്യമായിരിക്കുകയാലും; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ ഇരുപത്തൊൻപതാം സംവൽസരത്തിൽ താഴെ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


1 . ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും.- ( 1) ഈ ആക്ടിന്, 
കേരള വനോൽപ്പന്നം വിൽപ്പന വില നിജപ്പെടുത്തൽ) ആക്ട്, 1978 എന്ന് 
പർ പറയാം. 
( 2) ഇതിന് കേരളസംസ്ഥാനം മുഴുവനും വ്യാപ്തിയുണ്ടായിരിക്കുന്ന 

താണ്. 
212217/ MC 


2 


വനം 


( 3 ) ഇത് ഉടനെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
2 , നിർവചനങ്ങൾ . - ഈ ആക്ടിൽ സന്ദർഭം മററുവിധം ആവശ്യപ്പെടാത്ത 
പക്ഷ ം , -- 

( എ ) "കമ്മിററി ക്ക് 4 -ാം വകുപ്പിൻകീഴിൽ സംവിധാനം ചെയ്യ 
പ്പെട്ട വിദഗ്ദ്ധ കമ്മിററി എന്നർത്ഥമാകുന്നു ; 

( ബി ) വന ത്തിന് 1961 - ലെ കേരള വനം ആകട (1962- ലെ 
4)-ന്റെ അർത്ഥത്തിനകത്തുവരുന്ന ഏതെങ്കിലും റിസർവ് വനം എന്നർത്ഥ 
മാകുന്നതും അതിൽ 1971- ലെ കേരള സ്വകാര്യവനങ്ങൾ ( നിക്ഷിപ്തമാക്കലും 
പതിച്ചുകൊടുക്കലും) ആക്ട് (1971 - ലെ 26)-ലെ 3 -ാം വകുപ്പിൻകീഴിൽ 
സർക്കാരിൽ നിക്ഷിപ്തമാക്കപ്പെട്ടിട്ടുളള ഏതെങ്കിലും 

ഉൾപ്പെടുന്ന 
തുമാകുന്നു ; 

( സി ) ""വനോൽപ്പന്ന ത്തിന് മുളയും ഈറയും യൂക്കാലിപ്ററസും 
വെളളപൈനും (വടേറിയ ഇൻഡിക്ക ) , കൽപൈൻ വർഗ്ഗങ്ങളും ( ഡിപ °റററോ 
കാർപ്പസ് സ്പീഷീസ്) , പുന്നവർഗ്ഗങ്ങളും (ക്യാലോഫൈലം സ്പീഷീസ്) 
ചന്ദനവേമ്പും( സെഡലാടൂ ണ ) , പാലിയും ( പാലയ്ക്കും എലിപ്ററിക്കം) 
മട്ടിയും(എയ°ലാന്തസ് മലബാറിക്കം) , ഇലവും ( ബൊംബോകസ മലബാറി 
ക്കം ) , കമ്പിളിയും (ഇവോഡിയി റോക്സ്ബർഗ്യാന ) , വെളള്കിലും, 

ഡെസാക്സൈലം മലബാറ ക്ക ം ) , കടമ്പും (അഡീനാ കോർഡിഫോളിയാ) 
എന്നർത്ഥമാകുന്നു . ; 
( ഡി ) " നിർണ്ണയിക്കപ്പെട്ട തിന് ഈ ആകടിൻകീഴിൽ 

ഉണ്ടാക്കുന്ന 
ചട്ടങ്ങൾവഴി നിർണ്ണയിക്കപ്പെട്ട് എന്നർത്ഥമാകുന്നു ; 

( ഇ ) ഏതെങ്കിലും വനോൽപ്പന്നത്തെ പരാമർശിച്ച് വിൽപ്പനവില 
യ്ക്ക് 3 -ാം വകുപ്പിന്കീഴിൽ സർക്കാർ ആ വനോൽപ്പന്നത്തിന് നിജപ്പെടുത്തിയ 
വില എന്നർത്ഥമാകുന്നു ; 
(എഫ്) സംസഥാന ത്തിന 

കേരള സംസ്ഥാനം എന്നർത്ഥ 
മാകുന്നു . 
ഈ ആക്ററിൽ 

ഉപയോഗിക്കപ്പെട്ടിട്ടുളളതും എന്നാൽ നിർവചി 
ക്കപ്പെട്ടിട്ടില്ലാത്തതും 1961 - ലെ 

കേരള വനം ആക്ററിൽ 1962 - ലെ ( 4) 
നിർവ്വചിക്കപ്പെട്ടിട്ടുളളതുമായ വാക്കുകൾക്കും പദപ്രയോഗങ്ങൾക്കും 
ആക്ററിൽ അവയ്ക്ക യഥാകമ നല്കപ്പെട്ടിട്ടുളള അർത്ഥങ്ങൾ ഉണ്ടായി 
രിക്കുന്നതാണ്. 


( ജി ) 


ആ 


| 


3 . വനോൽപന്നത്തിന്റെ വിൽപന വില സർക്കാർ വിജ്ഞാപനപ്പെടുത്തണ 
മെന്ന്.- ( 1 ) സർക്കാർ, ഓരോ സാമ്പത്തിക വർഷവും അവസാനിക്കുന്നതിനു 
മുമ്പ് ഗസററിൽ പ്രസിദ്ധപ്പെടുത്തുന്ന വിജ്ഞാപനം വഴി, തുടർന്നുവരുന്ന 
സാമ്പത്തിക വർഷത്തേക്ക് ഏതൊരു വനോൽപന്നത്തിൻറെയും വിൽപനവില 
നിജപ്പെടുത്തേണ്ടതാണ്. 

( 2 ) (1 ) -ാം ഉപവകുപ്പിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 
സർക്കാർ ഈ ആക്ടിന്റെ പ്രാരംഭത്തിനുശേഷം ആകുന്നതവേഗം, ഗസററിൽ 
പ്രസിദ്ധപ്പെടുത്തുന്ന വിജ്ഞാപനം വഴി, അങ്ങനെയുളള വിജ്ഞാപനം പ്രസി 
ദ്ധപ്പെടുത്തുന്ന തീയതിയിൽ ആരംഭിക്കുന്നതും 

19 19 മാർച്ച് 31 -ാം 
ദിവസം അവസാനിക്കുന്നതുമായ കാലയളവിലേക്ക് 

ഏതൊരു 

വനോൽപന്ന 
ത്തിൻറയും വിൽപനവില നിജപ്പെടുത്തേണ്ടതാണ്. 


3 
( 3) . (1) -ാം ഉപവകുപ്പിൻറയോ ( 2) -ാം ഉപവകുപ്പിന്റെയോ കീഴിൽ 
ഏതെങ്കിലും വനോൽപന്നത്തിന്റെ വിൽപനവില നിജപ്പെടുത്തുന്നതിനു മുൻപ് 
സർക്കാർ , കമ്മിററിയുമായി ആലോചിക്കുകയും അതിന്റെ ശുപാർശകൾ 
പരിഗണിക്കുകയും 

ചെയ്യേണ്ടതാണ്. 


4 . വിദഗ്ദ്ധ കമ്മിററിയുടെ സംവിധാനം - (1 ) സ ർ ക്ക 3 ർ , ഈ 
ആകടിൻറ പാരംഭത്തിനുശേഷം, ആകുന്നതവേഗം ഗസററുവിജ്ഞാപനം 
വഴി, ഓരോ വനോൽപന്നത്തിന്റെയും ഉചിതവും ന്യായവുമായ വിൽപനവില 
സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുന്ന ആവശ്യത്തിലേക്ക്, ഒരു 

വിദഗ്ദധ 
കമ്മിററി സംവിധാനം ചെയ്യേണ്ടതാണ്. 

( 2 ) കമ്മിററിയിൽ താഴെ പറയുന്ന അംഗങ്ങൾ അടങ്ങിയിരിക്കേണ്ടതാണ്, 
അതായത്: 


( എ ) വനങ്ങളുടെ ചാർജ് വഹിക്കുന്ന സംസ്ഥാനമന്തി, 

എക്സ 
ഒഫിഷ്യാ, അദ്ദേഹം കമ്മിററിയുടെ ചെയർമാൻ ആയിരിക്കുന്ന 

താണ്; 
( ബി ) കാർഷികോൽപാദന കമ്മീഷണർ, എക്സ് ഒഫിഷ്യാ; 
( സി) ചീഫ കൺസർവേററർ 

ഫോറസ്ററ്സ്, 

എക്സ് 
ഒഫിഷ്യാ; 


ഓഫ 


( ഡി ) : ഗവൺമെൻറ് സെക്രട്ടറി , വ്യവസായ വകുപ്പ്, എക്സ് ഒഫിഷ്യാ, 

ഗവൺമെൻറ് സെക്രട്ടറി , ധനകാര്യവകുപ്പ്, എക്സ് ഒഫിഷ്യാ; 
(എഫ്) സ്ററാററിസ്ററിക്സ് ഡയറക്ടർ , എക്സ് ഒഫിഷ്യാ; 
( ജി ) വനോൽപന്നങ്ങൾ ഉപയോഗിച്ചുള്ള വ്യവസായങ്ങളെ പ്രതിനിധാനം 

ചെയ്യുന്നതിന സർക്കാരിനാൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 
രണ്ടാളുകൾ , അവരിൽ ഒന്ന് സ്വകാര്യമേഖലയിലെ അങ്ങനെയുളള 
വ്യവസായങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാൾ ആയിരിക്കേണ്ട 

താണ്; 
(എച്ച്) വനങ്ങളുടെ ചാർജ്ജുള ഗവൺമെൻറ് ജോയിൻറ് സെക്രട്ടറി, 

എക്സ് ഒഫിഷ്യാ; അദ്ദേഹം കമ്മിററിയുടെ സെക്രട്ടറിയായി 

രിക്കുന്നതാണ്. 
( 3) ( 2) -ാം ഉപവകുപ്പിലെ ( ജി ) ഖണ്ഡത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുളള 
അംഗങ്ങൾ രണ്ടു വർഷത്തേക്ക് ഉദ്യോഗം വഹിക്കുന്നതും വീണ്ടും നാമനിർ 
ദ ° ദേശം ചെയ്യപ്പെടുന്നതിന് അർഹരായിരിക്കുന്നതുമാണ്. 

കമ്മിററി അംഗങ്ങൾക്ക്, നിർണ്ണയിക്കപ്പെടാവുന്ന ( പ്രകാരമുളള 
ബത്തകൾക്ക് അവകാശമുണ്ടായിരിക്കുന്നതാണ്. 
( 5 ) 

കമ്മിററി, അതിന്റെ ശുപാർശകൾ നടത്തുമ്പോൾ , മററുളളവയുടെ 
താഴെപ്പറയുന്ന കാര്യങ്ങളും പരിഗണിക്കേണ്ടതാണ്, അതായത്: 
( എ ) വനോൽപന്നങ്ങളുടെ കമ്പോളവിലയും; 


കൂട്ടത്തിൽ 


4 


( ബി) വനോൽപന്നങ്ങളുടെ വിൽപനയ്ക്കു ശേഷം പുനരുദ്ധാരണം 
ആവശ്യമുളള സംഗതികളിൽ, വനോൽപന്നങ്ങളുടെ പുനരുദ്ധാരണത്തിനും 
സംരക്ഷണത്തിനുമുളള ചെലവും 

( സി) നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരമുളള മററു സംഗതികളും 
( 6 ) കമ്മിററി നിർണ്ണയിക്കപ്പെടാവുന്ന (പ്രകാരമുളള നടപടിക്രമം 
അനുവർത്തിക്കേണ്ടതാണ്. 

5 . വനോൽപന്നങ്ങൾ വിൽപനവിലയിൽ കുറവായ വിലയ്ക്കു വിൽക്കാൻ 
പാടില്ലെന്ന്.- ( 1) 3 -ാം വകുപ്പിലെ (2 ) -ാം ഉപവകുപ്പിൻകീഴിലുളള 
വിജ്ഞാപനത്തിന്റെ പ്രസിദ്ധീകരണത്തീയതിക്കുശേഷം, യാതൊരു വനോൽ 
പ്പന്നവും ആ വനോൽപന്നത്തിൻറ 

വിൽപനവിലയിലും കുറവായി ഒരു 
വിലയ്ക്ക് 

സർക്കാരോ ഏതെങ്കിലും വന ഉദ്യോഗസ്ഥനോ വിൽക്കാൻ 
പാടുളളതല്ല . 

( 2) (1) -ാം ഉപവകുപ്പിനു വിരുദ്ധമായ ഏതെങ്കിലും വനോൽപന്ന 
ത്തിന്റെ വിൽപന നിഷ്ഫലവും അസാധുവുംആകുന്നതും ഒരു നിയമക്കോടതി 
യിൽ നടപ്പാക്കാൻ പാടില്ലാത്തതും ആകുന്നു . 

( 3) (1) -ാം ഉപവകുപ്പിൽ എന്തു തന്നെ അടങ്ങിയിരുന്നാലും, സർക്കാ 
രിന്, ലിഖിതമായി റിക്കാർഡു ചെയ്യേണ്ട കാരണങ്ങൾകൊണ്ട് ഏതെങ്കിലും 
വനോൽപന്നത്തിന്റെ പരസ്യലേലം വഴിയുളള വിൽപനയ്ക്ക് നിർദ്ദേശിക്കാവു 
ന്നതും അങ്ങനെയുളള ലേലത്തിൽ ലഭിച്ച വില , വിൽപനവിലയിൽ കുറഞ്ഞ്. 

കാരണത്താൽ മാത്രം അങ്ങനെയുളള വിൽപന നിഷ്ഫലവും 
അസാധുവുമാണെന്ന് കരുതപ്പെടാൻ പാടില്ലാത്തതുമാകുന്നു . 

( 4) (3) -ാം ഉപവകുപ്പിൻകീഴിലുളള പരസ്യലേലം നിർണ്ണയിക്ക 
പ്പെടാവുന്ന പ്രകാരമുളള ആളുകളും അങ്ങനെയുളള രീതിയിലും നടത്തേണ്ട 
താണ 


താണെന്ന 


6 , 


ഒഴിവാക്കൽ.-- സർക്കാരിന്, പൊതുതാൽപര്യാർത്ഥം, ഗസററുവിജ്ഞാ 
പനം വഴി, 

കേന്ദ്ര സർക്കാരിൻറയോ, കേരള സർക്കാരിൻറയോ ഉടമയിലുളള 
ഏതെങ്കിലും കമ്പനിക്കോ; 

( ബി ) വീട്ടാവശ്യത്തിനോ അഥവാ 1969 - ലെ കേരള സഹകരണസംഘം 
ആക്ററ് (1969 - ലെ 21)-ൻ കീഴിൽ രജിസ്ററർ ചെയ്തതോ രജിസ്ററർ 
ചെയ്തതായി കരുതപ്പെടുന്നതോആയ ഏതെങ്കിലും സഹകരണ സംഘത്തിനോ 
അഥവാ സംഘം രജിസ്ട്രേഷൻ ആക്ററ് , 1860് (1860- ലെ 21 -ാം കേന്ദ് 
ആക്ററ്) -ൻകീഴിലോ, 1955- ലെ തിരുവിതാംകൂർ- കൊച്ചി സാഹിത്യപരവും 
ശാസ്ത്രപരവും ധർമ്മപരവും സംഘങ്ങൾ രജിസ്ട്രേഷൻ ആക്ററ്, 
( 1955 - ലെ 12) -ൻ കീഴിലോ, രജിസ്ററർ ചെയ്തതോ രജിസ്റ്റർ ചെയ്ത 
തായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും സംഘത്തിനോ അഞ്ചു ടണ്ണിൽ 
കവിയാതെയോ; 
ഉളള വനോൽപന്നത്തിന്റെ വിൽപനയെ, വിജ്ഞാപനത്തിൽ വിനിർദ്ദേശിക്കാ 
വുന്ന പ്രകാരമുളള ഉപാധികൾക്കും പരിമിതികൾക്കും വിധേയമായി, 5 -ാം 
വകുപ്പിലെ വ്യവസ്ഥകളിൽനിന്ന് ഒഴിവാക്കാവുന്നതാണ്. 


5 


7 , 

ചട്ടങ്ങൾ ഉണ്ടാക്കാനുളള അധികാരം.- (1) സർക്കാരിന് , ഗസററു 
വിജ്ഞാപനം വഴി, ഈ ആക്ടിന്റെ വ്യവസ്ഥകൾ പാബല്യത്തിൽ കൊണ്ടു 
വരുന്ന ആവശ്യത്തിലേക്ക്, ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. 

( 2) (പ്രത്യേകിച്ചും, മുൻപറഞ്ഞ അധികാരങ്ങളുടെ സാമാന്യതയ്ക്ക് 
- ഭംഗം കൂടാതെയും, അങ്ങനെയുളള ചട്ടങ്ങളിൽ താഴെ പറയുന്ന കാര്യങ്ങളിൽ 
എല്ലാത്തിനുമോഅഥവാ ഏതെങ്കിലുമോ വ്യവസ്ഥ ചെയ്യാവുന്നതാണ്, അതാ 
യത 

( എ ) നിർണ്ണയിക്കപ്പെടേണ്ടതിന് ഈ ആക്ററുവഴി ( പകടമായി 
ആവശ്യപ്പെടുന്നതോ അനുവദിക്കുന്നതോ ആയ എല്ലാ കാര്യങ്ങളും; 

( ബി ) നിർണ്ണയിക്കേണ്ടതോ നിർണ്ണയിക്കപ്പെടാവുന്നതോ ആയ മറേറ 
തെങ്കിലും കാര്യം. 

( 3) ഈ ആക്ററിൻ കീഴിൽ ഉണ്ടാക്കുന്ന ഏതൊരു ചട്ടവും, അതുണ്ടാ 
ക്കിയ ശേഷം ആകുന്നതവേഗം നിയമസഭയുടെമുൻപാകെ, അതു സമ്മേളിച്ചി 
രിക്കുമ്പോൾ , ഒരു സമ്മേളനത്തിലോഅഥവാതുടർച്ചയായ രണ്ടുസമ്മേളനങ്ങളിലോ 
അടങ്ങിയിരിക്കാവുന്ന ആകെ പതിന്നാലു ദിവസക്കാലത്തേക്ക് വയ്ക്കേണ്ടതും 
അത് അപ്രകാരം വച്ച് സമ്മേളനമോ അഥവാ ഉടൻ തുടർന്നുവരുന്ന സമ്മേള 
നമോ അവസാനിക്കുന്നതിനു മുൻപ് നിയമസഭ, ചട്ടത്തിൽ ഏതെങ്കിലും രൂപ 
ഭേദം വരുത്തുകയോ അഥവാ ചട്ടം ഉണ്ടാക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയോ 
ചെയ്യുന്നെങ്കിൽ ചട്ടത്തിന് അതിനുശേഷം അതതു സംഗതിപോലെ , അങ്ങനെ 
യുളള രൂപഭേദപ്പെടുത്തിയ രൂപത്തിൽമാത്രം പ്രാബല്യം ഉണ്ടായിരിക്കുകയോ 
അഥവാ പ്രാബല്യമില്ലാതിരിക്കുകയോ ചെയ്യുന്നതാണ്; എന്നിരുന്നാലും 
അങ്ങനെയുളള ഏതെങ്കിലും രൂപഭേദപ്പെടുത്തലോ അഥവാ പ്രാബല്യമില്ലാതാ 
ക്കലോ ആ ചട്ടത്തിൻ കീഴിൽ മുൻപു ചെയ്ത ഏതിൻറ എങ്കിലും സാധു 
തയ്ക്ക് ഭംഗമാകാത്തവിധമായിരിക്കേണ്ടതാണ്. 

ഉദ്ദേശ കാരണങ്ങളുടെ വിവരണം 
വനോൽപ്പന്നങ്ങളുടെ വിൽപ്പനയില നിജപ്പെടത്തുന്നതിന് യാതൊരു 
ചട്ടമോ നടപടികമമോ ഇപ്പോഴില്ല . ഓരോ വർഷവും ചില പ്രധാനപ്പെട്ട 
വനോൽപ്പന്നം ന്യായമായ നിരക്കുകളിൽ വിൽക്കുന്നതിലേക്ക് അവയുടെവിൽപ്പന 
വില സർക്കാർ നിജപ്പെടുത്തുകയും അതിൽനിന്ന് കിട്ടുന്നത് സംസ്ഥാനത്തി 
ലുളള വനങ്ങളുടെ ശരിയായ പുനരുദ്ധാരണത്തിനും സംരക്ഷണത്തിനുംവേണ്ടി 
ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു . 

2 . ഈ ബിൽ മേൽപ്പറഞ്ഞ ഉദ്ദേശം സാധിക്കുന്നതിന് ഉദ്ദേശിക്ക 
പെട്ടിരിക്കുന്നു . 

ധനകാര്യ മെമ്മോറാണ്ടം 
ബില്ല പാസ്സാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരുകയും 
ചെയ്താൽ ഓരോ വനോൽപ്പന്നത്തിൻറെയും ന്യായ യുക്തവും നീതിപൂർവ്വവു 
മായ വിൽപ്പനവില സർക്കാരിലേക്ക് ശുപാർശചെയ്യുന്ന ആവശ്യത്തിലേക്ക് ഈ 
ബില്ലിലെ 4 -ാം ഖണ്ഡത്തിൻകീഴിൽ സംവിധാനം ചെയ്യപ്പെടേണ്ട വിദഗ്ദ 
കമ്മിററിയിലെ അംഗങ്ങൾക്കുളള യാത്രപ്പടിയും ക്ഷാമബത്തയും സംബന്ധിച്ച്, 
സംസ്ഥാന സഞ്ചിത നിധിയിൽനിന്നും കൂടുതൽ ചെലവുണ്ടാകുന്നതാണ്. 
ഈ കണക്കിൽ നേരിട്ടേണ്ടിവരുന്ന ചെലവ് ഇപ്പോൾ കൃത്യമായി തിട്ടപ്പെടുത്തു 
വാൻ കഴിയുകയില്ല . 


6 


ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബധിച്ച 


മെമ്മോറാണ്ടം 


ബില്ലിലെ 3 -ാം ഖണ്ഡത്തിലെ (1) -ാം ഉപഖണ്ഡം ഓരോ സാമ്പ 
ത്തിക വർഷത്തിന്റെയും അവസാനത്തിനു മുൻപ് തുടർന്നുവരുന്ന സാമ്പത്തിക 
വർഷത്തേക്ക് ഗസററു വിജ്ഞാപനംവഴി, ഏതൊരു വനോൽപ്പന്നത്തിൻറയും 
വിൽപ്പനവില നിജപ്പെടുത്തുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്താൻ ഉദ്ദേ 
ശിക്കുന്നു . പ്രസ്തുത ഖണ്ഡത്തിലെ ( 2 -ാം ഉപഖണ്ഡം, ഈ ആക്ടിന്റെ 
( പാരംഒത്തിനുശേഷം ആകുന്നതവേഗം 

ഗസററിൽ 

(പ്രസിദ്ധപ്പെടുത്തുന്ന 
വിജഞാപനംവഴി, അങ്ങനെയുളള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തിയ തീയതി 
യിൽ ആരംഭിച്ച് 1979 മാർച്ച് 31 -ാം ദിവസം അവസാനിക്കുന്ന കാലത്തേക്ക് 
ഏതൊരു വനോൽപ്പന്നത്തിൻറെയും വിൽപ്പനവില നിജപ്പെടുത്തുന്നതിന 
സർക്കാരിനെ അധികാരപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു . 


ക 


2 , 4 -ാം ഖണ്ഡത്തിലെ (1) -ാം ഉപഖണ്ഡം, ഗസററിൽ വിജ്ഞാപനം 
വഴി 

ഓരോ വനോൽപ്പന്നത്തിനും ന്യായയുക്തവും നീതിപൂർവ്വകവുമായ 
വിൽപ്പനവില സർക്കാരിലേക്ക് ശുപാർശചെയ്യേണ്ട ആവശ്യത്തിനായി ഒരു 
വിദഗ്ദകമ്മിററി സംവിധാനം ചെയ്യുന്നതിന് സർക്കാരിനെ അധികാരപ്പെടു 
: ത്താൻ ഉദ്ദേശിക്കുന്നു . പ്രസ്തുത ഖണ്ഡത്തിലെ ( 4) -ാം ഉപഖണ്ഡം 
കമ്മിറ്റി അംഗങ്ങൾക്ക് അവകാശപ്പെട്ട ബത്തകൾ നിർണ്ണയിക്കുന്നതിന് സർക്കാ 
രിനെ അധികാരപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു . 4 -ാം ഖണ്ഡത്തിലെ ( 5) -ാം 
ഉപഖണ്ഡം, ( പസ്തുത ഉപഖണ്ഡത്തിൽ വിനിർദ്ദേശിക്കപ്പെട്ടിട്ടുളള 
കാര്യങ്ങൾക്കുപുറമേ, കമ്മിററി അതിന്റെ ശുപാർശകൾ സർക്കാരിലേക്കു നടത്തു 
മ്പോൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ നിർണ്ണയിക്കാൻ സർക്കാരിനെ അധികാര 
പ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു . 4 -ാം ഖണ്ഡത്തിലെ ( 6) -ാം ഉപഖണ്ഡം 
കമ്മിററി അനുവർത്തിക്കേണ്ട നടപടിക്രമം നിർണ്ണയിക്കുന്നതിന് സർക്കാരിനെ 
അധികാരപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു . 


3 . ബില്ലിലെ 5 -ാം ഖണ്ഡത്തിലെ ( 3) -ാം ഉപഖണ്ഡം, ലിഖിതമായി 
റിക്കാർഡുചെയ്യേണ്ട കാരണങ്ങളാൽ ഏതെങ്കിലും വനോൽപ്പന്നത്തെ പരസ്യലേല 
ത്തിൽ വിൽക്കുന്നതിന് നിർദ്ദേശിക്കാൻ സർക്കാരിനെ അധികാരപ്പെടുത്താൻ 
ഉദ° ദേശിക്കുന്നു . (പസ്തുത ഖണ്ഡത്തിലെ ( 4) -ാം ഉപഖണ്ഡം പരസ്യ 
ലേലം, നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരമുളള ആളുകളും അങ്ങനെയുളള രീതി 
യിലും നടത്തേണ്ടതാണെന്ന് വ്യവസ്ഥചെയ്യുന്നതിന് ഉദ്ദേശിക്കുന്നു . 


4 . ബില്ലിലെ 6 -ാം ഖണ്ഡം പൊതുതാൽപ്പര്യാർത്ഥം ഗസററു വിജ്ഞാ 
പനംവഴി, 
( എ ) 

കേന്ദ്ര സർക്കാരിൻറയോ കേരള സർക്കാരിൻറയോ ഉടമയിലുളള 
ഏതെങ്കിലും കമ്പനിക്കോ, അഥവാ 


( ബി ) വീട്ടാവശ്യത്തിനോ അഥവാ 1969 - ലെ കേരള സഹകരണസംഘം 
ആക്ററി (1969 - ലെ 21) -ൻ കീഴിൽ രജിസ്റ്റർ ചെയ്തതോ രജിസ്ററർ 
ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും സഹകരണസംഘത്തിനോ 
അഥവാ സംഘം രജിസ്ട്രേഷൻ ആക്ററ്, 1860 (186 0 - ലെ 21 -ാം കേന്ദ്ര 
ആക്ററ്) -ൻ കീഴിലോ, 1955 - ലെ 

തിരുവിതാംകൂർ- കൊച്ചി സാഹിത്യ 


1 


പരവും, ശാസ്ത്രപരവും ധർമ്മപരവും സംഘങ്ങൾ രജിസ്ട്രേഷൻ ആക്ററി , 
(1955 - ലെ 12) -ൻ കീഴിലോ, രജിസ്ററർ ചെയ്തതോ രജിസ്ററർ ചെയ്ത 
തായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും സംഘത്തിനോ അഞ്ചു ടണ്ണിൽ 
കവിയാതെയോ, 
ഉളള വനോൽപ്പന്നത്തിന്റെ വിൽപ്പനയെ, വിജ്ഞാപനത്തിൽ വിനിർദ° ദേശിക്കാ 
വുന്ന പ്രകാരമുളള ഉപാധികൾക്കും പരിമിതികൾക്കും വിധേയമായി, 5 -ാം 
വകുപ്പിലെ വ്യവസ്ഥകളിൽനിന്ന് ഒഴിവാക്കുന്നതിന് സർക്കാരിനെ അധികാര 
പ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു . 

5 . ബില്ലിന്റെ 7 -ാം ഖണ്ഡം ഈ ആക്ററിലെ വ്യവസ്ഥകൾ നടപ്പാക്കു 
ന്നതിന് ചട്ടങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരിനു അധികാരം നൽകാൻ ഉദ്ദേശി 


ക്കുന്നു . 


6 . ഏതു കാര്യങ്ങൾ സംബന്ധിച്ചാണോ വിജ്ഞാപനങ്ങൾ പുറപ്പെടുവി 
ക്കുകയോ ചട്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാവുന്നത് അവ ഭരണപരമോ നടപടി 
( കമം സംബന്ധിച്ചവയോ ആകുന്നു . മാത്രമല്ല ചട്ടങ്ങൾ നിയമസഭയുടെ 
സൂക്ഷ്മപരിശോധനയ്ക്കു വിധേയവുമാണ്. അങ്ങനെ ഏൽപ്പിച്ചുകൊടുക്കുന്ന 
നിയമനിർമ്മാണാധികാരം സാധാരണസ്വഭാവത്തിലുളളതാകുന്നു . 


കാന്തലോട്ടു കുഞ്ഞമ്പു . 


Reg . No. KLTV /12 


Government of Kerala 

1978 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXIII Trivandrum , Saturday, 


1st July 1978 

(No. 440 
10th Ashadha 1900 


GOVERNMENT OF KERALA 
Local Administration & Social Welfare ( D ) Department 

NOTIFICATIONS 


G. O. MS. 170 /78 /LA & SWD . 


Dated , Trivandrum , 1s. Juty 1973 . 


I 


S. R. O. No. 656/78 .-- Whereas the Government of Kerala have in 
Notification No. 44499/D1/77/LA & SWD dated the 11th January . 1973 
published in the Kerala Gazette Extraordinary No. 23 dated the 12th 
January 1978 declared their intention to constitute the Shoranur 
Panchayat area into a Municipality ; 

And whereas notice has been given as required by the proviso 
to sub - section (1 ) of section 3 of the Kerala Panchayats Act, 19960 
( 32 of 1960) to the Shoranur Panchayat to show cause against the 
said proposal. 

And whereas, the suggestions of the said Panchayat have been 
considered by the Government. 

Now , therefore , in exercise of the powers conferred by clause (d ) 
of sub - section ( 1 ) of section 3 of the Kerala Panchayats Act 1960 
( 32 of 1960) the Government of Kerala hereby cancel the declaration 
of the Shoranur Panchayat area made in Notification No. G. O. MS. 
196 /61/DD dated the 28th December 1961 with effect frora the 15th 
July 1978. 
33/2226 /MC. 


. 


2 


II 


S. R. O. No. 657/ 78. - Whereas the Government of Kerala in 
Notification No. 44499/D1/77/LA & SWD dated the 11th January , 1978 
published in the Kerala Gazette Extraordinary No. 23 dated the 12th 
January 1978 have declared under clause (a ) of sub - section ( 1) of 
section 4 of the Kerala Municipalities Act, 1960 (14 of 1961 ) their 
intention to constitute the area within the Shoranur Panchayat as 
a Municipality . 

And whereas, a period of two months from the date of publica 
tion of the said notification has expired and the objections and 
suggestions received have been considered by the Government. 

Now , therefore , in exercise of the powers conferred by sub 
section (3 ) of section 4 of the Kerala Municipalities Act, 1960 
( 14 of 1361) the Government of Kerala hereby declare the area 
within the Shoranur Panchayat as a Municipality with effect from 
the 15th July 1978 . 


By order of the Governor, 
N.GOPALAKRISHNA PILLAI, 

Special Secretary , 


Explanatory Note 
( This does not form part of the notifications, but is intended to 
indicate their general purport) . 

Representations have been received by Government , requesting 
to constitute the area within the Shoranur Panchayat area into a 
Municipality . The Government have decided to constitute the area 
within the Shoranur Panchayat area into a Municipality with cffect 
from the 15th July 1978 . 

The notifications are intended to achieve the above object. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS , 

TRIVANDRUM . 1978. 


